Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg . No. 02 ). MMO 
KL /TV (N )/634 / 2012 - 14 


GOVERN 


09 


qoo . 


99m3 
MENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


27th November 2012 
2012 mdomo 27 


Vol. I 


THIRUVANANTHAPURAM , TUESDAY 


No. 


Queijo 1 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


6th Agrahayana 1934 
1934 GOLOIoMo 6 


PART III 


Stores Purchase 


Forest Department 

TENDER NOTICE 
No. R - 3782 /2012 . 

2nd November 2012 . 
Competitive tenders in sealed envelops are invited 
for the supply of following items from reputed 
manufacturers / Authorised suppliers to the office of 
Deputy Director, Parambikulam Tiger Reserve. 
Si. Tender No. Name of Items 

Qty . 
No. 


1 


R - 3782/ 2012 


EMD — " 12 ,000 each . 
Price of tender form — " 400 + VAT. 

The tender form and other particulars & detailed 
specifications of items to be supplied can be had from 
the office of the undersigned upto 11 - 12 - 2012 
upto 1 p . m . on application in writing on payment of the 
value of the tender form (Not refundable ) either in cash 
or by money order. The tender will be opened by the 
undersigned at 4 p . m . on 11 - 12 - 2012 on the same day in 
the presence of tenderers/authorised representatives who 
are present at that time. In the event of the day specified 
for tender receipt and opening being declared as holliday 
for the purchasers office, the next working day will be the 
day for submission of the tender and opening at the time 


2 


Purchase of Uniform 
Field Shoes 

225 Nos. 
Purchase of Camouflaged 
uniform cloth Including 
stitching charges & other 
accessories 

125 , 
Good quality Rain Coats 200 , 
Good quality Sleeping 
Bags 

100 , 


R - 3783/ 2012 


3 
4 


R - 3788 /2012 
R -4786 /2012 


നിബന്ധനകൾ 


- 1. 


prescribed . If the tender could not be held on 
11 - 12 - 2012, it will be held on the next working day . The 
tenderers have to submit a Preliminary Agreement on 
Kerala Stamp Paper worth * 100 along with tender . Late 
and defective tenders will not be accepted. All other 
conditions prevailing in the Kerala PWD and Forest 
Department are applicable to this tender also . 

The undersigned reserve the right to cancel the 
tenders in unavoidable circumstances without stating any 
reason thereof . The tender without agreement and EMD 
and will be rejected . 


ദർ ഘാസ് തുക എല്ലാ വിധ നികു തി കളും 
- കൺവെയൻസും ഉൾപ്പെടെയായിരിക്കണം. 
സാധനങ്ങൾ പൂർണ്ണമായും പ്രവർത്തനക്ഷമമാക്കിയതിനു 
ശേഷം മാത്രമേ തുക നൽകുകയുള്ളൂ. 


2 . 


Office of the Deputy Director, 
Parambikulam Tiger Reserve , 
Thunakadavu P. O ., 
Anappady , Palakkad . 
Web Address: 
www .forest.kerala . gov.in 


( Sd.) 
Deputy Director, 
( For and on behalf of 
the Governor of Kerala ). 


CONDITIONS 


- 1 , Quoted rates should be inclusive of all taxes , 

conveyances etc . 
2. Payment will be made by cheques after the 

successful completion of the work . 

പറമ്പിക്കുളം ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിലേക്ക് 
താഴെ പറയുന്ന വസ്തുക്കൾ വിതരണം ചെയ്യു ന്ന തിന് 
അംഗീകൃത വിതരണക്കാർ അറിയപ്പെടുന്ന നിർമ്മാണക്കാരിൽ 
നിന്നും മത്സ ര സ്വഭാവമുള്ള സീൽ വെച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


| കമ 
നമ്പർ 


ഇനം 


എണ്ണം 


225 


125 


1 യൂണിഫോം ഫീൽഡ് & 
2 കാമോഫ്ളാജ്ഡ് യൂണിഫോം ക്ലോത്ത് 
( സ്റ്റിച്ചിംഗ് ചാർജ്ജും മറ്റ് അനുബന്ധ 

സാധനങ്ങൾ സഹിതം) 
3 നല്ല ഗുണമേൻമയുള്ള റെയിൻ കോട്ടുകൾ 
4 നല്ല ഗുണമേൻമയുള്ള സ്ലീപ്പിംഗ് ബാഗുകൾ 


200 


100 


നിരതദ്രവ്യം 12,000. വീതം. 
ടെണ്ടർ ഫോമിന്റെ വില - ° 400 + വാറ്റ്. 

ദർഘാസ് പ്രമാണങ്ങളും പെസിഫിക്കേഷനും മറ്റ് 
വിശ ദ വി വ ര ങ്ങളും താഴെ ഒപ്പു വെച്ച ഉദ്യോ ഗസ്ഥന്റെ 
കാര്യാലയത്തിൽ നിന്നും 11 - 12 - 2012 ഉച്ചയ്ക്ക് 1 മണിവരെ 
ദർ ഘാസ് ( പമാ ണ ത്തിന്റെ വില രൊക്കം പണ മാ യോ 
മണിയോർഡറായോ അടച്ച് (മടക്കിക്കൊടുക്കുന്നതല്ല ) രേഖാമൂലം 
അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. ദർഘാസുകൾ 11- 12 - 2012 - ന് 
വൈകുന്നേരം 4 മണിക്ക് താഴെ ഒപ്പുവെച്ച ഉദ്യോഗസ്ഥന്റെ 
കാര്യാലയത്തിൽ വച്ച് ഹാജരുള്ള അംഗീകൃത ദർഘാസു 
കാരുടെ സാന്നിദ്ധ്യത്തിൽ തുറന്ന് പരിശോധിക്കുന്നതാണ്. 
നിശ്ചിത ദിവസം ഏതെ ങ്കിലും കാര ണ വ ശാൽ ടെണ്ടർ 
നട ക്കാ തി രു ന്നാൽ അടുത്ത് പ്രവർത്തിദിവസം നിശ്ചിത 
സ്ഥലത്തും സമ യത്തും വീണ്ടും ടെണ്ടർ നട ത്തു ന്ന 
തായിരിക്കും. ഏതെങ്കിലും കാരണവശാൽ ടെണ്ടർ 11 -12- 2012 - ന് 
നടക്കാതെവന്നാൽ അടുത്ത പ്രവർത്തി ദിവസം നടക്കുന്ന 
തായിരിക്കും. ദർഘാസിനോടൊപ്പം 100 - ന്റെ കേരള മുദ്രപത 
ത്തിൽ ഒപ്പുവെച്ച ഒരു പ്രാഥമിക ഉടമ്പടിയും സമർപ്പിക്കേണ്ട 
താണ്. അപൂർണ്ണവും നിശ്ചിത സമയത്ത് ലഭിക്കാത്തതുമായ 
ദർഘാസുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 
കേരള പൊതു മരാമത്ത് വകു പ്പിലും വനം വകു പ്പിലും 
നിലവിലുള്ള ലേല ടെണ്ടർ വ്യവസ്ഥകൾ ഈ ടെണ്ടറിനും 
ബാധകമായിരിക്കും. 


